എം. കൃഷ്ണന്‍നായര്‍ 


സ്വാഹിത്ചവാരപഛമ്നം 


ററലിയിലെ വലിയ സാഹി 

ത്ൃകാരനായിരുന്നു ചേസാറേ 

പാവേസേ (Cesare Pavese 

1908-50) യയവനകാലം 

. തൊട്ട്‌ അദ്ദേഹം. ആത്മ 

ഹത്യയെക്കുറിച്ചു വിചാരിക്കുകയായിരുന്നുവെന്നു 

ദിനക്കുറിപ്പുകളില്‍നിന്നു വ്ൃക്തമാകുന്നുണ്ട്‌ . 

സ്വന്തം രാജ്യത്തിലെ മഹനീയമായ പുരസ്‌കാരം 

നേടി ഒരുമാസം കഴിയുന്നതിനുമുന്‍പ്‌ പാവേസേ 

, ഒരു ഹോട്ടല്‍ മുറിക്കുള്ളില്‍ ജീവിതം അവസാനി 

പ്പിച്ചു. ദിനക്കുറിപ്പുകളിലെ അവസാനത്തെ 
രേഖപ്പെടുത്തല്‍ ഇങ്ങനെ: 

. “രഹസ്യമായി ഏററവും പേടിക്കുന്നതു 

- എപ്പോഴും സംഭവിക്കുന്നു. ഞാന്‍ എഴുതുന്നു: ഓ, 

| നിനക്കു കാരുണുമുണ്ട്‌. എന്നാല്‍ പിന്നീട്‌ ? 

ആകെ വേണ്ടതു കുറച്ചു ധൈര്യം മാതം. വേദന 

സ്പഷ്ടമായും സുനിശ്ചിതമായും വര്‍ദ്ധിക്കു 

ന്തോറും ജീവിച്ചിരിക്കാനുളള വാസന പ്രബലമായി 


-| വരുന്നു. ആത്മഹത്യയെക്കുറിച്ചുളള ചിന്ത പിന്‍ - 


വാങ്ങുന്നു. ആലോചിച്ചപ്പോള്‍ അതു എളുപ്പമുള്ള 
താണെന്ന്‌ എനിക്കു തോന്നി. ദുര്‍ബ്ദലകളായ 
സ്തീകള്‍ അതു ചെയ്തിട്ടുണ്ട്‌. അതിനു 
വിനയം മതി, അഭിമാനം വേണ്ട. ഇതെല്ലാം 
മനംപുരട്ടുന്നതാണ്‌ . വാക്കുകളല്ല. (പവൃത്തി 
മാര്തം. ഇനി ഞാന്‍ എഴുതുകില്ല.'” “മരണം 
തീര്‍ച്ചയായും വരും; സാധാരണങ്ങളായ കാരണ 
ങ്ങളാല്‍. അത്‌ അനിവാര്യം. ജീവിതംതന്നെ 
അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്‌; മഴ 
ത്തുളളികള്‍ വീഴുമ്പോലെയുളള സ്വാഭാവിക 
സംഭവം. എനിക്ക്‌ ആ ചിന്തയ്ക്കു വഴങ്ങിക്കൊടു 
്കാന്‍.വയ്യ. സ്വത്രന്തമായി, സ്വന്തമിച്‌ ഛശയോടെ 
മരണത്തെ അന്വേഷിച്ചാലെന്ത്‌ ?'' എന്നും 
ചേസാറേ പാവേസേ. ചോദിച്ചു. ജീവിതത്തിലെ 
നിരന്തരമായ വേദനയാണു ആത്മഹനനത്തിനു 


കാമുകി 


യ. 


അറുതിവരുത്തി. സി യുടെ ഒരേയൊരു |, 
നോവല്‍ 1൭ 881! 90 വിശ്വവിഖ്യാതമായിട്ടുണ്ട്‌ : - 
ബെല്ലിന്‍റെ ആകൃതിയിലുളള . സ്ഫടികപാത്ര - 
മാണ്‌ ബെല്‍ ജാര്‍. : അതു വേദനയുടെ . 
്പതീകവുമാണ്‌ . നോവലിലെ നായികയായ | 
എസ്തേര്‍ പറഞ്ഞു: Tം the person in the bell 
jar, blank and stopped as a dead baby the world : 
itself is the bad dreaന- മരിച്ച കുഞ്ഞിനെപ്പോലെ. 
നിര്‍ജ്ജീവമായി, നിശ്ചലമായി 'ബെല്‍ ജാറി'ന ' 
കത്ത്‌ ഇരിക്കുന്ന ' ആളിന്‌: ലോകംതന്നെ 
ദുസ്ലപ്നമാണ്‌ . - 

പടിഞ്ഞാറന്‍ നാടുകളില്‍നിന്നു നമുക്കു കേരള ; 


ജാന്യൂഎരി 
അവസാനിപ്പിച്ചു. ആത്മഹത്യ ചെയ്യുമ്പോഴുണ്ടാ 
കുന്ന വേദന സഹിക്കാനാവാത്തതുകൊണ്ടാണ്‌ ' 
മനുഷ്യന്‍ അതനുഷ്റിക്കാത്തതെന്നു ദസ്തെ 
യെവ്സ്കിയുടെ ഒരു കഥാപാ്രതം പറഞ്ഞതായി 
എനിക്കോര്‍മ്മയുണ്ട്‌ . ശരിയായിരിക്കാം. എന്നാല്‍ 
ജീവിതത്തിന്‍െറ വേദന ആത്മഹത്യയുടെ 
വേദനയെക്കാള്‍ കൂടുതലാവുമ്പോള്‍ മനുഷ്യന്‍ 
കയറന്വേഷിക്കും, ഉറക്കഗ്ഗളിക കൈയിലെടുക്കും, 
അഞ്ചുനിലക്കെട്ടിടത്തിന്‍െറ മുകളില്‍ കയറും, 
ഗ്രസിന്‍െറ അടുത്തെത്തും. ജീവിതത്തിന്‍െറ 
യാതന---തീരവവേദന---ആത്മഹത്യയുടെ വേദ. 
നയെ നിസ്സാരമാക്കി മാററിയപ്പോള്‍ രാജലക്ഷ്മി 
ലോകം വിട്ടുപോയി. വേദനയെന്തായിരുന്നുവെന്ന്‌ 
പലരും പറഞ്ഞ്‌ ഞാന്‍ മനസ്സിലാക്കിയിട്ടുട്ടെ ., 
പക്ഷേ അതിനെ വിശദീകരിക്കുന്നത്‌ ഉചിത | 
ജ്ഞതയുടെ ലക്ഷണമാവുകയില്ല.. എനിക്കു 
രാജലക്ഷ്മിയെ പരിചയമില്ലായിരുന്നു. ഞാനൊ 
രിക്കല്‍ പന്തളത്തെ കോളിജില്‍ (പസംഗിക്കാന്‍ 


വേണ്ടിടത്തോളം പാലും 
പഞ്ചസാരയും ചേര്‍ത്ത 
ചായ. ഭാര്യ പാലും 
പഞ്ചസാരയും ഒട്ടും 
ചേര്‍ക്കാത്ത കടുപ്പം 
കൂടിയ ചായ. 


പോയപ്പോള്‍ "'സ്ര്രീരുപിയാം കദനമോ ഇവ 
'ളെന്നു തോന്നും” എന്ന രീതിയില്‍ അവര്‍ 
സ്ററാഫ്‌ റൂമില്‍ “താടിക്കു. കൈകൊടുത്ത്‌ 
ഇരിക്കുന്നതു മാധതം കണ്ടു. .യാതനയുടെ 
പരകോടിയിലെത്തിയപ്പോള്‍ അവര്‍ പോയി. 
ഭാഗ്യംകൊണ്ട്‌ “നവീന നിരൂപകര്‍” അന്നില്ലായി 
“തുന്നു. ഉണ്ടായിരുന്നെങ്കില്‍! തീര്‍ച്ചയായും അവര്‍ 
- രാജുലക്ഷ്മിയെ “എക്‌ സിസ്റെറന്‍ഷ്യല്‍ ഈട്‌ 


കാരണമാവുന്നതെന്ന്‌ അമേരിക്കയില്‍ ഇുനിച്ച്‌ 
1 ഇംഗ്ളണ്ടില്‍ ജീവിച്ച കവി.സില്‍വിയ പ്ളാത്ത്‌ 
[സ്ര്തീ] (Sylvia Plath 1932-63) വ്യക്തമാക്കി. 
ഇരുപതു വയസ്സു മാതം (പായമുണ്ടായിരുന്ന 
കാലത്താണ്‌ അവര്‍ ആത്മഹത്യക്ക്‌ ശ്രമിച്ചത്‌. 
പതിനൊന്നു വര്‍ഷംകൂടി അവര്‍ വേദന 
അനുഭവിച്ചു. 1963 ഫ്രൈബുഎരിയില്‍ ഡമസ്ററിക്‌ 
ഗ്ളാസ്‌ ലി ഹയ 


കലാകരനമുദ! 61 നവ്വംബര്‍ 7, 1993 


» 
















'സൈഡറാക്കിക്കളയുമായിരുന്നു. 
i ഇതയും ഞാന്‍ കുറിച്ചത്‌ രാജുലക് ടഷ്മിയുടെ 
ഒരു വഴിയും കുറെ നിഴലുകളും” എന്ന 
eed sen നോവല്‍ (പുതിയ (പസാധനം) 
ഇപ്പോള്‍ വായിച്ചതീര്‍ത്തതുകൊണ്ടാണ്‌ . പാരാ 
യണം കഴിഞ്ഞപ്പോള്‍ നമ്മുടെ സ്രതീകളായ 
എഴുത്തുകാരില്‍ അദ്ധിതീയസ്ഥാനത്തിന്‌ അര്‍ഹ 
യാണ്‌ അവരെന്നു എനിക്കു തോന്നി. നല്ലതു 
കണ്ടാല്‍ നല്ലതെന്നു. പറയാന്‍ മടിക്കുന്ന 
മനുഷ്യന്‍ മനുഷ്യനല്ല എന്ന വിചാരമുണ്ടെനിക്ക്‌ . 

"| സില്‍വിയ പ്ളാത്തിന്‍െറ “ബെല്‍ ജാര്‍' എന്ന 
നോവല്‍ വിശ്വവിഖ്യാതമാണെന്നു ഞാന്‍ എഴു 


















സ്ത്രീയുടെ ആത്മരോദനം മാശ്രമാണ്‌. രാജു 
ലക്ഷ്മിയുടെ നോവലും ആത്മരോദനമത്രേ. 
ചക്ഷേ കലാഭംഗികൊണ്ട്‌ അത്‌ പ്ളാത്തിന്‍െറ 
നോവലിനെ ബഹുദൂരം കടന്നുചെന്നിരിക്കുന്നു. 
പുകഴാണ്ട ഈ കൃതിയുടെ ഇതിവൃത്തമെനത്തെന്നും 
മററും ഞാന്‍ പറയേണ്ടതില്ല. കുട്ടിക്കാലം തൊട്ടേ 
| വേദനയുടെ നീര്‍ക്കയത്തില്‍ വീണു ശ്വാസംമുട്ടിയ 
“രമണി ബന്ധുവായ അപ്പേട്ടനെ. സ്നേഹിച്ച. 
ഇടയ്ക്കു കലാലയത്തില്‍വച്ചു കാണാനിടവന്ന 
കരു  മലയാളാധ്യാപകനോടുണ്ടായ താല്‍കാലി 
കാവേശം അയാളുടെ സ്വാര്‍ത്ഥചിന്തയാല്‍ 
ത്തന്നെ കെട്ടടങ്ങിപ്പോയി. പരീക്ഷയില്‍ ജയി 
ക്കാത്ത രമണി---ബുദ്‌ധിശാലിനിയായ രമണി-- 
കൊടുംവിഷാദത്തില്‍ പതിച്ച്‌, അതിനകം ക്ഷയ 
ദുരാഗിയായിത്തീര്‍ന്ന അപ്പേട്ടനെ ശൃരശൂഷിക്കാന്‍ 
പോകുമ്പോള്‍ നോവല്‍ അവസാനിക്കുന്നു. 
രമണി ആത്മഹത്യ ചെയ്യുന്നില്ലെങ്കിലും ആത്മ 
ഹത്യയെക്കാള്‍ ഭീതിദമായ ജീവിതത്തിലേക്കാണ്‌ 
“അവള്‍ കാലെടുത്തു വയ്ക്കുന്നത്‌. 
കഥ്രകമേണ വികാസംകൊളളുന്നു. ഹൃദയത്തെ 
ിച്ുകുലുക്കുന്ന സംഭവങ്ങളില്ല. ക്ഷൂ്രസംഭ 
വങ്ങള്‍ എന്നു വേണമെങ്കിലും പറയാം. അവയെ 
ശാന്തതയോടെ, നിസ്സംഗതയോടെ നോവലെഴു 
ത്തുകാരി കൂട്ടിയിണക്കുന്നു. രമണിയുടെ വികാര 
ങ്ങള്‍ ' - ഉത്‌ കടങ്ങളാണെങ്കിലും അഗാധ്രഹദ 
| ത്തിന്‍െറ ബാഹ്യതലംപോലെ അവ ശാന്തം. 
അനുവാചകന്‍ ആ സംഭവങ്ങളിലൂടെയും വികാര 
. ങുളിലൂടെയും കടന്നുചെന്നു പര്യവസാനത്തിലെ 
| ത്തുമ്പോള്‍ ദുഃഖപരവശനായിത്തീരുന്നു. ആ 
ദുഖം കലയിലൂടെ ആവിഷ്‌ കൃതമാകുന്നതു 
“കൊണ്ട്‌ അനുവാചകനു ഭവാനുദൂതിയേയുളളു. 
അതിനാല്‍ രാജലക്ഷ്മിയുടെ ഈ നോവല്‍ 
“രണ്ടാമതും വായിക്കാനായി അയാള്‍ കൈയിലെ 
“ടൂക്കും. മലയാള സാഹിത്യത്തിലെ ഉത്കൃഷ്ടമായ 
): ഒരു ലിറിക്കല്‍---ഭാവാത്മക നോവലാണ്‌ “ഒരു 
. വഴിയും കുറെ നിഴലുകളും”. (,പസാധകര്‍; 
കറന്‍റ്‌ ബുക്ക്‌സ്‌, തൃശ്ശൂര്‍, വില കട രൂപ) 






























- എറ ജീവ്വിതത്തില്‍്റ കഥ എന്നത്‌ ഇല്ല. 
ഇല്ലതന്നെ. അതിനൊരിക്കലും കേന്രദമില്ല. 
വഴിയില്ല. രേഖയില്ല. വിശാല്യപദേശങ്ങശ്‌-. 
അവിടെ ആരോ ഉണ്ടായിരുന്നുവെന്നു നിങ്ങള്‍ 
വിക്കുന്നു. പക്ഷേ അതു സത്യമല്ല. ആരുമി 
ല്ലായിരുന്നു അവിടെ 

മാര്‍ഗനീത്‌ ദൂറാസ്‌ (ഹഫഞ്ച്‌ നോവലിസ്‌ററ്‌) 














തിയെങ്കിലും. അത്‌ .ഉന്‌ മാദത്തോളമെത്തിയ ഒരു ' 




































രാജലക്ഷ്മി 


ഹിമാലയ 
പര്‍വ്വതത്തില്‍ കയറാന്‍ 
ചെന്നപ്പോള്‍ 
താഴ്വരയില്‍ 
നായ്ക്കാട്ടം കിടക്കുന്നതു 
കണ്ട്‌ 'ഛേ നായ്ക്കാട്ടം 
കിടക്കുന്നു, ഞാന്‍ 
പര്‍വ്വതത്തില്‍ 
കയറുന്നില്ല” എന്നു 


പറഞ്ഞിട്ട്‌ 


തിരിച്ചുപോരുന്നവരും 


കാണുമല്ലോ. 


കലാകമുദി 62 നവംബര്‍ 7, 





ഹിമാലയപര്‍വ്വതത്തിന്‍െറ 
താഴെ 


വ്നിനീര്‍പ്പുവിന്‍െറ പരിമളം എന്ന 
പേരില്‍ ഞാന്‍ മാതൃഭൂമി ആഴ്ചപ്പതിച്ചിലെഴുതിയ 
ലേഖനത്തില്‍ ലെ മോങ്ദ്‌ എന്നെഴുതിയതു 
തെററാണെന്നും “ല്‌ മോംദ്‌' എന്നെഴുതേണ്ടി 
യിരുന്നുവെന്നും ശ്രീ. കെ.ജി. ജോണ്‍ മുണ്ടക്കയം 
അഭി,പായപ്പെട്ടിരിക്കുന്നു. (മാതൃഭൂമി ആഴ്ച 
പ്പതിപ്പ്‌ ലക്കം 33) ജോണിന്‌ ഫ്രഞ്ച്‌ ഭാഷയില്‍ 
അവഗാഹമുണ്ടായിരിക്കാം. (ഫഞ്ച്‌ ഭാഷാനഭിജ്ഞ 
നായ ഞാന്‍ നിഘണ്ടുക്കള്‍, വിശ്വവിജ്ഞാന 
കോശങ്ങള്‍ ഇവ നോക്കിയാണ്‌ എഴുതാറ്‌. 
ഞാന്‍ നോക്കിയ . എല്ലാപ്പുസ്തകങ്ങളിലും Le 
എന്നതിന്‌ 9-ലെ എന്നാണ്‌ ഉച്ചാരണം 
കാണിച്ചിരിക്കുന്നത്‌ . Monde എന്നതിന്‌ moNd 
എന്നും. വലിയ അക്ഷരത്തില്‍ N എന്നെഴുതി 
യാല്‍ ങ്‌ എന്നാണ്‌ ഉച്ചരിക്കേണ്ടത്‌. ഇതുപോലെ 
Simone de 8eauvior എനാ പേരു സീമൊന്‍ ദ 
ബോവ്വാര്‍ എന്നു മലയാള ലിപിയില്‍ എഴുതിയ 
പ്പോഴും ബുവ്വ എന്നാണു വേണ്ടതെന്നു ചിലര്‍ 
ആഴ്ചപ്പതിപ്പില്‍ എഴുതി. എല്ലാ നിഫണ്ടുക്കളിലും 
വിശ്വവിജ്ഞാനകോശങ്ങളിലും 80 VWAR 
എന്നേ ഉച്ചാരണം കാണിച്ചിട്ടുളളു. സംശയ 
നിവാരണത്തിന്‌ ഗ്രഞ്ച്‌ രഫെസര്‍ മാധവിനോട്‌ 
(മാധവ്‌) ചോദിച്ചപ്പോള്‍ ബോല്വാര്‍ എന്നുതന്നെ 
ഉച്ചരിക്കണമെന്നും ബുവ്വ ദേശീയ്രപയോഗമായി 
രിക്കണമെന്നും അറിയിച്ചു. മാത്രമല്ല പാരീസില്‍ 
താമസിക്കുന്ന രണ്ടു മലയാളികള്‍ ബുവ്വ എന്ന 
ഉച്ചാരണം ശരിയല്ലെന്നും ബോവ്വാര്‍ എന്നതാണ്‌ 
ശരിയെന്നും എനിക്ക്‌ എഴുതി അയച്ചു. നിഫ്വണ്ടു 
ക്കളിലും മററും നല്‍കുന്നത്‌ international 
pronounciation’: ആകാം. അത്‌ തദ്ദേശവാസി 
കളുടെ ഉച്ചാരണത്തില്‍നിന്നു വിഭിന്നവുമത്രേ. 
ഇനി ജോണ്‍ എഴുതിയതു ശരിയാണെന്നു 
വയ്ക്കു. ആരുമറിയാത്ത ഒരു മാസ്ററര്‍പീസിനെ 
ഞാന്‍ മലയാളികള്‍ക്കു പരിചയപ്പെടുത്തിക്കൊടു 
ക്കുകയായിരുന്നു. ആ പരിചയപ്പെടുത്തല്‍ വേണ്ട 
വിധത്തിലായിയെന്നു പലരും എന്നോടു പറയു 
കയും ചെയ്തു. പക്ഷേ കത്തെഴുതിജ ആളിന്‌ 
അതിനെക്കുറിച്ച്‌ ഒന്നും പറയാനില്ല. ഹിമാലയ 
പര്‍വ്വതത്തില്‍ കയറാന്‍ ചെന്നപ്പോള്‍ താഴ്വര 
യില്‍ നായ്ക്കാട്ടം കിടക്കുന്നതു കണ്ട്‌ “ഛേ 
നായ്ക്കാട്ടം കിടക്കുന്നു, ഞാന്‍ പര്‍വ്വതത്തില്‍ 
കയറുന്നില്ല” എന്നു പറഞ്ഞിട്ടു തിരിച്ചുപോരുന്ന 
വരും കാണുമല്ലോ. 


[ 





ഞാ ഫ്ളോറിഡയ്ക്ക്‌ ഒരു ചുംബനം 


കൊടുത്തു. സ്പാധാരണമായ തീതിയിരിനിന്നു 
മാറി അവള്‍ ഇടത്തേക്കവിള്‍ എന്‍െറ മുഖത്തിനു 
നേരേ . വച്ുതന്നു. അടുത്തുനിന്ന ആരോ 
അവളുടെ (പ്രവൃത്തിയെ ശംസിച്ചു. കാരണം 
മപമലീലയില്‍ അതാണു ചെയ്യണ്ടത്‌ എന്നതു്‌ 
തന്നെ. പക്ഷേ ഞാന്‍ വിചാരിക്കുന്നു അവള്‍ 
കവിള്‍ തിരിച്ചു വച്ചുതനാത്‌ അവള്‍ക്കു വാനാററം 
ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന്‌. 

.രിച്ചേഡ്‌ വെസ്റ്റ്‌ (കവ) 












































ദക്ഷിണാ്രഫിക്കയിലെ ബുഷ്മെമന്നാടു ബന്ധ 
പ്പെട്ട ഹോട്ടല്‍ടോട്ട്‌, വര്‍ഗ്ഗക്കാര്‍ വൃദ്ധന്മാരെ 
മരത്തില്‍ കയററും. എന്നിട്ടു മരംപിടിച്ചു കുലുക്കും. 
ബലക്ഷയമുള്ള വൃദ്ധന്മാര്‍ താഴെ 

അവരെ സമുദായത്തിനു (പയോഴുനമില്ലാത്തവരായി 
ക്കണ്ടു കൊന്നുകളയും. ഇക്കാര്യം ഏമ്താ നാരവശ 
ശാസ്ത്ജ്ഞന്‍റ പുസ്തകത്തില്‍ കണ്ടതാണ്‌. 
കുഥാവ്യക്ഷത്തില്‍ കയറുന്ന യുവാക്കന്മാരും ഇപ്പോള്‍ 
താഴെ വീണുപോകുന്നു. മരം Re 
കഥാകാരന്മാരദ്രത. 


പൊയ്‌ ക്കാലില്‍ 
സഞ്ചാരം 


പില്‌ക്കാലത്ത്‌ സര്‍വകലാശാലയിലെ രജി 
സ്ഗ്രാറായിരുന്ന പി.എസ്‌ . എബ്രഹാം എന്‍െറ 
ഗുരുനാഥനായിരുന്നു കൊട്ടാരക്കര ഇംഗ്ളീഷ്‌ 
ഹൈസ്ക്കൂളില്‍. ഫിസിക്സും കെമിസ്ര്റിയു 
മായിരുന്നു അദ്‌ ദേഹം പഠിപ്പിച്ചത്‌. ഒരു ദിവസം 
റി,ഫാക്‌ഷന്‍ എന്തെന്ന്‌ അദ്ദേഹം ഞങ്ങള്‍ക്കു 
പറഞ്ഞുതന്നു. The deflection of a wave on 
passing from one medium into another 
medium is called refraction എന്നോ മറേറാ 
പറഞ്ഞിട്ട്‌ അദ്‌ ദേഹം അതു പരീക്ഷണത്തിലൂടെ 
(പയോഗത്തിലൂടെ) തെളിയിച്ചു . തരികയും 
ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല 
പ്രകാശത്തിനു സംഭവിച്ച ആ വളവ്‌ എനിക്കൊട്ടും 
രസിച്ചില്ല. രണ്ടാമത്തെ മീഡിയത്തിന്‌ എന്തധി 
കാരം നേരേ വന്നെത്തിയ ്പകാശത്തെ 
വളയ്ക്കാന്‍ എന്നാണ്‌ ഞാന്‍ എന്നോടുതന്നെ 
ചോദിച്ചത്‌ . എന്‍െറ ചിന്താധീനമായ മുഖംകണ്ടു 
എഡ്രഹാംസാര്‍ ചോദിച്ചു. "എന്താ കുട്ടീ 
മനസ്സിലായില്ലേ?” ഞാന്‍ മറുപടി പറഞ്ഞു:- 
“സാര്‍, മനസ്സിലായി : പക്ഷേ, രണ്ടാമത്തെ 
മീഡിയത്തിന്‌ അതില്‍ വന്നെത്തുന്നതിനെ വള 
“യ്ക്കാന്‍ എന്തധികാരം. എന്നതാണ്‌ എന്‍െറ 
സംശയം.” സാറ്‌ ചിരിച്ചു. മററു കുട്ടികളെല്ലാം 
"ചിരിച്ചു. അന്നുമുതല്‍ റിഗ്ഥാക്ഷന്‍ കൃഷ്ണന്‍ 
നായര്‍ എന്നെനിക്കു വട്ടപ്പേരു വീണു. ഈ 
സംഭവത്തിന്‍െറ. മാനസികക്ഷതത്താലാവണം 
{psychological dame) എനിക്കു ജജുവായ 
കാര്യങ്ങള്‍ക്കു വ്രകഗതി വരുന്നതു ഇഷ്ടമില്ല 
തെയായി. അനുഭവത്തെയും ‘നേരേചൊവ്വേ 
ആവിഷ്കരിക്കണം എന്നൊരു ചിന്തയാണെ 
നിക്ക്‌. എനിക്കു കലാകൌമുദി ഓഫീസില്‍ 
പോകണമെങ്കില്‍ നടന്നുപോകാം. ഓട്ടോറിക്ഷ 
യില്‍ കയറിപ്പോകാം. ററാക്‌സിക്കാറില്‍ പോകാം. . 
തമ്പാനൂര്‍ എന്ന സ്ഥലത്തുചെന്നു പേട്ടയിലേക്കു, 
ററിക്കുററ്‌ വാങ്ങി തീവണ്ടിയില്‍ കയറി അവിടെ 

































ചോദ്യം, ഉത്തരം 
തിനു ്രതികൂല വിമര്‍ശനമേയുളേളാ? 8 











അര്‍ത്ഥം നശിപ്പിക്കല്‍ എന്ന്‌. “പി ഉപസര്‍ഗ്ഗം. 
്രതികൂല വിമര്‍ശനം എന്ന പ്രയോഗം നാസികാ 



























യിറങ്ങാം. പേട്ട തീവണ്ടിയാപ്പീസില്‍നിന്ന്‌ പത്തു കക്ഷം കീറാത്ത ബ്ഭരസ്‌ ഇടിരിക്കണമെന്നേ 
ചുവടു വച്ചാല്‍ കലാകരമുദിയാപ്പീസായി. .നിര്‍ബ്ദന്‌ധമുളളു. 

പൊയ്ക്കാലില്‍ കയറി ശാസ്തമംഗലത്തു നിന്ന്‌ “സംവിധായകര്‍ കൂടുതലോ? ചലച്ചിത്ര 
ഏതാണ്ടു അഞ്ചു. കിലോമീററര്‍ സഞ്ചരിച്ചും ജ്ലീപിതത്തിന്‍െറ താരങ്ങള്‍ കൂടുതലോ? 





്‌ റിധായകര്‍. നല്ല ഫോട്ടോ്ഗാഫന്യും 
കലാകമുദിയാപ്പീസിലെത്താം. അലിഗറി, പരോ യാതന-തീര൮്രവേദന- “സംവ ല്‍ 
ക്ഷ പ്രതിപാദനം ഇവയെല്ലാം പൊയ്ക്കാലില്‍ ടെക്നിക്കല്‍ അസിസ്‌ ററന്‍സുമുണ്ടെങ്കില്‍ 









ആത്മഹത്യയുടെ 
കയറിയുളള സഞ്ചാരമാണ്‌. അനുഭവത്തിനു യു പു ആര്‍ക്കും നാര നോവ 
വരുത്തുന്ന റിഫാക്‌ ഷനാണ്‌. മാതൃഭൂമി ആഴ്ച വേദനയെ നിസ്സാരമാക്ക്‌ RB ഗോര്‍ വിഡല്‍ പറഞ്ഞിട്ടു . 
പ്പതിപ്പില്‍ “അദ്ഭുത പരിണാമം” എന്ന മാററിയപ്പോള്‍ മാലോകരെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിക്കു 
കഥയെഴുതിയ ഗള്‍.എന്‍ പിഹാഫീസ്‌ മുഹമ്മിന്‌ രാജലക്ഷ്മി ലോകം സറി അ 
sean et തകം esse ids eta except in my house എന്ന്‌ സ്വയം പറയാത്ത 
പറയാനുണ്ട്‌. (എന്തു പറയാനുണ്ടെ 
f ടം വേദനയെന്തായിരുന്നു പുരുഷന്മാര്‍ ഈ ലോകത്തില്ല.” 





വ്യക്തമായില്ല) അതിനുവേണ്ടി ഒരു മനുഷ്യ 







ക്കുരങ്ങ്‌ ഉടുപ്പുകടയില്‍ വന്ന്‌ അടി മേടിക്കുന്നതും വെന്നു പലരും പറഞ്ഞു കാമുകിയും” ഭാര്യയും തമ്മില്‍ എന്താണു 
കടയുടമസ്ഥനെ ആക്രമിക്കുന്നതും, പിന്നീടൊ ഞാന്‍ വ്യത്യാസം? 4 
രാള്‍ കാറുകയററി അതിനെ കൊല്ലുന്നതുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്‌. “കാമുകി വേണ്ടിടത്തോളം പാലും പഞ്ചാരയും 
“വിവരിക്കുന്നു. വായനക്കാരില്‍നിന്നു ക്ളേശ - പക്ഷേ അതിനെ ചേര്‍ത്ത ചായ. ഭാര്യ പാലും പഞ്ചാരയും. ഒട്ടും 





ത്തിന്‍െറ കപ്പം ബലാല്‍ക്കാരമായി വാങ്ങുന്ന ഈ  . വിശദീകരിക്കുന്നത്‌ ചേര്‍ക്കാത്ത കടുപ്പംകൂടിയ കുട്ടന്‍ ചായ.” 


കഥാച്രകവര്‍ത്തി റിഗ്ഥാക്ഷനില്‍ വിശ്വസിക്കുന്ന ഉചിതജ്ഞതയുടെ 
ആളാണ്‌. ഞാന്‍ അദ്ദേഹത്തെ കുററപ്പെടുത്തു 
ന്നില്ല. തെററ്‌ എന്‍െറ pschological damage ലക്ഷണമാവുകയില്ല. 






രപകാശം വേണം .:.. 
'അംമമരിക്കയിലെ വിദ്യാഭ്യാസ -വിചക്ഷ] 







കലാകമുദി ഒ നവംബര്‍ 7, 1993 

















കൂടെ അയച്ചത്‌. ഇതു പറയാന്‍ ഭര്‍ത്താവിന്‍െറയുര്മ! 
ഭാര്യയുടെയും മൂരിശ്യംഗാരം ഇടയ്ക്കു തിരുകു 
ന്നുണ്ട്‌ ഗ്രകാശ്‌. അതു സാരമില്ലെന്നു വയ്‌ ക്കാം. 
അദ്ദേഹത്തിന്‍െറ കഥയ്ക്കു ര്രനഡ്മായ ആന്തര 
തലമില്ല എന്നതാണ്‌ പ്രധാനമായ ദോഷം. 
മറെറാന്നുംകൂടിയുണ്ട്‌ . മകളുടെ ഭര്‍ത്താവ്‌ തന്‍െറ 
പീഡനത്തിന്‌ ഇരയായ പൂര്‍വശിഷ്യനാണെന്നു 
ഭാര്യയോടു പറഞ്ഞ്‌ അധ്യാപകന്‍ അവരെ, 
വിസ്മയിപ്പിക്കുന്ന ആ surprise ending 
ഉണ്ടല്ലോ. അതു പഴഞ്ചനില്‍ പഴഞ്ചനായ 
' ഒരേര്‍പ്പാടാണ്‌ . എന്‍െറ കുട്ടിക്കാലത്ത്‌ വിദ്യു 
ച്ഛക്തി വിളക്കുകളില്ല. ഒന്നുകില്‍ നിലവിള 
ക്കിന്‍െറ അടുത്തിരുന്നു വായിക്കും. അല്ലെങ്കില്‍ 
മണ്ണെണ്ണ ഒഴിച്ച കൊച്ചു തകരവിളക്കിന്‍െറ 
അടുത്ത്‌. രണ്ടിന്‍െറയും ചുവട്ടില്‍ ലേശം ഇരുട്ടു 
കാണും. അല്പദൂരം പ്രകാശവും. കഥകള്‍ 
കുറച്ചു അന്ധകാരം പരത്തിക്കൊള്ളട്ടെ. തെല്ലു 
ദൂരമെങ്കിലും ഗ്രകാശം വീഴ്ത്തണം. (കഥ 
കലാകമുദിയില്‍-- ദശാവതാരം”) 





ണനും ഭാഷാശാസ്ശ്രജ്ഞനുമായ നൊം ചൊം 
സ്കീ (Noam Chomske 1928-—) വാക്യങ്ങള്‍ക്ക്‌ 
ഉപരിതലഘടനയും ആന്തരഫടനയുമുണ്ടെന്ന്‌ 
പറഞ്ഞിടുണ്ട്‌ . ആഴത്തിലുളള ഈ ആന്തരഹടന 
യാണ്‌ ഉപരിതലഘടനയെ സൃഷ്ടിക്കുന്നത്‌ 
എന്നും അദ്ദേഹത്തിന്‌ അഭിപ്രായമുണ്ട്‌ . സാഹി 
ത്യത്തെസ്സംബന്‌ ധിച്ചം ഇതു ശരിയാണെന്ന്‌ ” 
എനിക്കു തോന്നുന്നു. ചെക്കോവിന്‍െറ കഥകളില്‍ 
ഉപരിതലഫ്വടന ലളിതമാണ്‌, അസങ്കീര്‍ണ്ണമാണ്‌ . 
പക്ഷേ (പൌഡഃമാണ്‌ അതിന്‍െറ ആന്തരതല 
ഘടന. . ഹെമിങ്‌ വേയുടെ 'കഥകളെക്കുറിച്ചും 
ഇതുതന്നെ പറയാം. മലയാളസാഹിത്യത്തിലേക്കു 
"വരുമ്പോള്‍ രണ്ടു കഥകളേ എന്‍െറ പേനത്തുമ്പില്‍ 
വരു, തകഴിയുടെ “വെള്ളപ്പൊക്കത്തില്‍', ഉറു 

1 ബിന്‍െറ. 'വാടകവീടുകള്‍:. രണ്ടും ലളിതം. 
ജജ്ുവായ ര്പതിപാദനം. എന്നാല്‍ ആന്തരതലം 
്രയവടമാണ്‌ അവയുടെ. നിരൂപണത്തിലേക്കോ 
വിമര്‍ശനത്തിലേക്കോ വന്നാല്‍ കുട്ടിക്കൃഷ്ണ 
മാരാര്‍ എം .ആര്‍. നായര്‍ (സഞ്ളുയന്‍) ഇവരുടെ 
ആവിഷ്കാരശൈലി ഹൃദ്യമാണെന്നു കാണാം. 

- കുട്ടിക്കുപോലും മനസ്സിലാകത്തക്കവിധത്തിലാണ്‌, 
അവര്‍ എഴുതുക. പക്‌ഷേ അവയുടെ അടിത്തട്ടി ; 
ലുള്ള ലോകം ഗഹനമത്രേ. ആഴത്തില്‍ച്ചെല്ലാന്‍ 
കഴിവില്ലാത്ത നവീന നിരൂപകര്‍ ശബ്ദാടോപം 
| കൊണ്ടു വായനക്കാരെ വഞ്ചിക്കുന്നു. അവരുടെ 
-ഉപരിതല്രപസ്താവങ്ങളും അബദ്ധങ്ങളാണ്‌. 

. ശ്രീ. ടി.എന്‍. (പകാശിന്‍െറ ചെറ്റുകഥകള്‍ക്കുളള 
ന്യൂനത അവ. എപ്പോഴും ആന്തരതലര്‍ഹിതങ്ങ 
. ളാണ്‌ എന്നതാണ്‌. മകളെ അയച്ചത്‌. അനുരൂപ 
നായ .ഒരുത്തനോടുകൂടിത്തന്നെയോ എന്ന്‌ 
അമ്മയ്ക്കു സംശയം. അപ്പോഴാണ്‌ അച്ഛന്‍ 
ഭൂതകാല ചരിത്രം ടം പറയുന്നത്‌. 
. അദ്ദേഹം അധ്യാപകനായിരുന്നപ്പോള്‍, തന്‍െറ 
. നേര്‍ക്കു ചെരിപ്പെറിഞ്ഞ കുട്ടിയുടെ കവിളുകളില്‍ 
അടിച്ചു. പക്ഷേ കുട്ടി കരുതിക്കൂട്ടി ചെരിപ്പ്‌ 
എറിഞ്ഞതല്ല. പല്ലിയോ അരണയോ കാലില്‍ 
വന്നുവീണപ്പോള്‍ “അവന്‍ കാലു കുടയുകയും 
ചെരിപ്പ്‌ ഉനരിത്തെറിച്ചു അധ്യാപകന്‍െറ നേര്‍ക്കു 
വരികയും ചെയ്തു. .. അപരാധം ചെയ്യാത്ത 
"ശിഷ്യനെ അടിച്ചതിന്‍െറ പശ്ചാത്താപത്താ 

ലാണ്‌ ഗുരു മകളെ ്രായപൂര്‍ത്തിയായ അവന്‍െറ 


നമ്മുടെ രചനയിലെ (പതിപാദ്യം എന്തായാലും 

എഴുതപ്പെട്ടതുമായിരിക്കും. 

നമ്മുടെ സ്ഥലം ഏതായാലും അതു അപരിചിതന്‍ 
സന്ദര്‍ശിച്ചതായിരിക്കും. ഒരിക്കലും അതു | 

പുതുതായിരിക്കില്ല, വിഷ (ജീവിതവീക്ഷണം) 

മാതമേ നൂതനമാവാന്‍ പററു; എന്നാല്‍ അതു 
മതി. ലി 
യുഡ്േറ വെത്‌റന്‍ | 


മോസേയ്ക്കിലെ കൊച്ച 


കല്ല്‌ 

ഞാര്‍ Allan Bullock എഴുതിയ “Hitler and 
Stalin”“എന്ന ഭീമാകാരമായ പുസ്തകം വായിച്ച 
കൊണ്ടിരിക്കുകയാണ്‌ . അതിലൊരിടത്ത്‌ ഹിററ്ല 
റുടെ “മൈന്‍ കാംഫ്‌” (Mein Kamph) എന്ന 
ആത്മകഥയില്‍നിന്ന്‌ (1925 തൊട്ട്‌ 1927 
വരെയുളള ചരിത്രം) ഒരുഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട്‌ . 
ഹിററ്ലര്‍ പറയുന്നു:- 

സംശയം -കൂടാതെ പറയാം. വായിക്കുകയെ 
ന്നാല്‍ “'ഇന്‍െറലിജുന്‍സിയ്‌ (ധിഷണാപരമായ 
ജീവിതം നയിക്കുന്ന വിഭാഗം) എന്നു വിളിക്കപ്പെ 
ടുന്ന വിഭാഗത്തിലെ സാമാന്യസ്വഭാവമുള്ള 
ഒരംഗത്തിന്‍െറ വായനയെയല്ല “ഞാന്‍ ലക്ഷ്യ 


അനുഭവത്തെയും 
“നേരേ ചൊവ്വേ 
ആവിഷ്കരിക്കണം 
എന്നൊരു 
ചിന്തയാണെനിക്ക്‌. 











രാപ്രതമകാസ 


Steven Weinberg: Dreams of a Final Theory 


. Jacob Needleman: A Sense of the Cosmos 


Paul Davies: The Mind of God 


. Radhakrishnan: The Hindu View of-Life 


Farid AJ-Din Attar: Muslim Saints and Mystics « 
J.M. Roberts: The Penguin History of the World 


. Gustave Flaubert: Madame Bovary (Oxford Classics) 
. Bipan Chandra: Communalism in Modem india 


G.P.O. Junction, THIRUVANANTHAPURAM-695 001. 


, Fiots ene 


കലാകയമുടി -64 നവംബര്‍ 7, 1993 





ത്തില്‍ ്പയോജനമുളളതും 
ത്തതും. തമ്മിലുളള വൃത്യാസം കണ്ടുപിടിക്കാ 


മാക്കുന്നത്‌ ...ഇടവിടാതെ വായിക്കുന്ന ആളുകളെ 
എനിക്കറിയാം: എങ്കിലും അവരെ ഞാന്‍ “വളരെ 
വായിച്ചിട്ടുളളവര്‍' എന്നു വിളിക്കില്ല. പുസ്തക 
 ഗ്രയോളുനമില്ലാ 


നുളള ശക്‌തി അവര്‍ക്കില്ല... കിട്ടുന്ന അറിവിന്‍െറ 
ഓരോ കൊച്ചു കഷണവും മോസേയ്ക്കില്‍ 
വയ്ക്കാനുള്ള കല്ലായിരിക്കണം. അങ്ങനെ 

കഷണങ്ങളുടെ കൂട്ടത്തില്‍ അതിന്‌ ശരിയായ 
സ്ഥാനമുണ്ടായിരിക്കണം. അത്‌ വായനക്കാ 
രന്‍െറ മസ്തിഷ്‌കത്തില്‍ സാമാന്യമായ “വെല്‍ 
ററാന്‍ ഷാ ഉൌങ്്‌” (Weltanschauung -ഒരു 


“വ്യക്തിയുടെയോ ഒരു വിഭാഗത്തിന്‍െറയോ 





ജീവിത തത്തക കാളി സാഹാ 











ക്കണം രാക്ഷസനാണെങ്കിലും ബുദ്ധി 
ച രാക്ഷസനാണ്‌ ഹിററ്ലര്‍. അദ്ദേഹം 
- എത മൌലികമായി വസ്തുതകള്‍ (പതിപാദി 
| ക്കുന്നു! ശ്രീ. എം.ആര്‍. മനോഹരവര്‍മ്മയുടെ 
fj ചെറുകഥകള്‍ ഞാന്റെത കാലമായി വായിക്കുന്നു. 
എന്‍െറ സാഹിത്യ സംസ്കാരത്തിന്‍െറ മോസേ 
യ്ക്കില്‍ വയ്ക്കത്തക്ക ഒരു കൊഷ്ചുകല്ലുപോലും 
. അദ്ദേഹം ഇന്നുവരെ തന്നിട്ടില്ല. പിറന്നാളിന്‌. 
അച്ഛന്‍ മകന്‍ ഒരു പാവക്കുട്ടി സമ്മാനിക്കുന്നു. 
അതിന്‍െറകൂടെ ഒരു കൈത്തോക്കും. കൈത്തോ 
ക്കുകൊണ്ടു കുട്ടി എല്ലാം നശിപ്പിക്കുന്നു. 
പാവയെയും വെടിവച്ചു പിതറിക്കുന്നു. സമകാലി 
കജ്ീവിതത്തിലെ ആക്രമണോത്സുകതയുടെ: 
നേര്‍ക്കാണ്‌ മനോഹരവര്‍മ്മ നിറയൊഴിക്കുന്നത്‌ .; 
പക്ഷേ കഥയുടെ സര്‍വസാധാരണത്വവും' 
വിഷനില്ലായ്‌ മയും അതിനെ കലയുടെ മണ്ഡല 


ത്തിലേക്ക്‌ ഉയര്‍ന്നുന്നില്ല. ചെറുകഥ വാക്കുകള്‍ , 


കൊണ്ടു നിര്‍മ്മിക്കപ്പെടുന്നു. അതു വായനക്കാരെ! 
ചലനംകൊളളിച്ചില്ലെങ്കില്‍ എന്താണു ്-പയോ' 
ജനം? (കഥ ദേശാഭിമാനി വാരികയില്‍) 


, ആഹ്ളാദം അലതല്ലിയിരുന്ന (പഥചീന ഇംഗ്ള 
ഒ്ടിതി ഒരു നിയമമുണ്ടായിരുന്നു. രാജാവിന്‌ കവി 
: വേണം, വിമൃഷകനും വേണം. എന്നാല്‍ നമ്മളിന്നു 


' മിതവ്യയം ശീലിക്കുകയാണല്ലോ. ആ മനുഷ്യനു 
: . ഞ്ടല്ലോ.... [പേര] അയാള്‍ക്ക്‌ വിദൂഷകനാശും 
കവിയായും സേവനമനുഷ്ഠിക്കാനാവും. 


ഒരു ഇംഗ്ളീഷ്‌ കാവ്യം 


കേശവദേവ്‌ 
ഉണ്ടായിരുന്നെങ്കില്‍ 
നകച്ള്‍ ശരീരത്തിന്‍െറ എല്ലാ ഭാഗങ്ങളും 


അനാവരണം ചെയ്യാറില്ല. അതുപോലെ മനസ്സും 


പൂര്‍ണ്ണമായി അനാവരണം. ചെയ്യരുതെന്നു । 


ളൂടെ മനസ്സ്‌ അനാവരണം ചെയ്യാതെ ശരീരം 
മുഴുവന്‍ അനാവരണം ചെയ്തു സര്‍ദാര്‍ കെ.എം. ) : 
പണിക്കര്‍. “ഭാഗ്യം മഹാഭര്‍ഗ്യം എന്‍തോഴിയി ' 


- ങ്ങനെ ഭാഗ്യംനിറഞ്ഞ മുലകളുണ്ടോ?” എന്നു | : 


നായികയെക്കൊണ്ടു .ചോദിപ്പിച്ചിടടുണ്ടെന്നാണ്‌ 
എന്‍െറ ഓര്‍മ്മ. ഇതു കണ്ട്‌ പി. കേശവദേവ്‌ 
അദ്ദേഹത്തെ ‘മുലക്കവി. എന്നു 
ഒക്റേറാബര്‍ 5-ാം തീയതിയിലെ tustrated : 
Week എടുത്ത്‌ 32-ാം പുറം നോക്കുക; 


ഭാട'പേജില്‍ നിന്നും തുടര്‍ച്ച 
പരിചയപ്പെടുത്തി. ഭ-ാം കൊല്ല വിദ്യാര്‍ത്ഥിനി 
യാണ്‌. 
510 ഗോപാലപിളളയും ഭാര്യയും കൂടി വീട്ടില്‍ 
വന്നിരുന്നു. പിളളയോടു "4.കൃഷ്ണദാസിന്‍െറ 
Unskilled worker ആയി 


ലെനിന്‍െറ !സ്ഥടറിദ!ടന കുറെ വായിച്ചു. 22-൦ 
തീയതിയിലെ വ്രസംഗത്തിനു തയ്യാറെടുക്കുക 
യാണ്‌. . 

ഏപ്രില്‍ 21, വ്യാഴം. ' 

|സനeനiatiടസ വായിച്ചുതീര്‍ത്തു. പിന്നെ ശശിധരന്‍ 
compi'e ചെയ്ത 10 Great Stories എടുത്തു. Oscar 
Wilde-oto Golden Prince, Tagore-ഒന്‍റ തപാല്‍ 
മാസ്ററര്‍, കാതറൈന്‍ മാന്‍സ്‌ ഫീല്‍ഡിന്‍െറ A 


ഗ്രേ ഠf നകക എന്നിവ വായിച്ചു. ഒടുവില്‍ പറഞ്ഞത്‌. 


ഒരു exquisite story തന്നെ. High Society ladyaw 
ഓഗൃടടദ ചെയ്യുന്നതുതന്നെയാണത്‌ . തെരുവുപെണ്ണു 
സുന്ദരിയാണെന്നു ഭര്‍ത്താവു പറയുമ്പോള്‍ Rose 
[൦ ക്കു അസൂയ ജനിക്കുന്നു. നല്ല ഉദ്ദേശത്തോ 
ടെയായിരിക്കാം കൂട്ടിക്കൊണ്ടുവന്നത്‌. പക്ഷെ 
രണ്ടു ജീവിതങ്ങളും പൊരുത്തപ്പെടുകയില്ല. തപാല്‍ 


മാസ്ററര്‍ എന്ന കഥയുടെ ശോകരസം അത്യന്തം. 


ഹൃദയസ്പര്‍ശിയാണ്‌ . 8൦1൪൫00൦൦5 ഒരു നല്ല 
അന്യോപദേശ കഥ, ഭവനാവിലസിതം, 

ഏരരില്‍ 22, വെളളി. > 

10 Great ,ടtor്ടെ വായിച്ചതീര്‍ത്തു. HK. 
നാരായണന്‍െറ .൧ഥറ്ടലട & $ഴetട, പൂഷ്കിന്‍െറ 
The Undertaker, O.Henry യുടെ The Last Leaf, 
സോമര്‍സെററ്‌ ല്ല, മോപ്പസാ 
| ങ്ങിന്‍െറ മ്റദടട, അലിസ്‌ റെറയര്‍ സ്‌ളോബി 
യുടെ Leorian, Dal Sterenes ന്‍െറ in the Depths 
എന്നീ കഥകള്‍ കൂടി വായിച്ചു. 

ഏററവും മികച്ചതായി എനിക്കു തോന്നിയതു 
കാതറൈന്‍ മാന്‍സ്‌ ഫീല്‍ഡ്‌, ഒ. ഹെന്‍റി, മോം 
എന്നിവരുടേതാണ്‌. മററുള്ളവരുടേത്‌ തരക്കേടില്ല. 


വന്നു. മാധവന്‍െറ ആത്മകഥയുടെ കൈയെഴുത്തു 
്രതി വാങ്ങിച്ചുകൊണ്ടുപോയി. 

ഏൃപില്‍ 23, ശനി. 

വൈകിട്ടു “7.7. മുരളിയുടെ നേതൃത്വത്തിലുളള 
യുവകലാസാഹിതി ഗായക സംഹ്ൃത്തിന്‍െറ പാട്ടു 
കേട്ടു. 8 മുതല്‍ 19 വരെ 2 മണിക്കൂര്‍ ഉണ്ടായിരുന്നു. 


തരക്കേടില്ല എന്നേ പറയാവു. ഇനിയും പാടിത്തെ . 
ളിയാനുണ്ട്‌. ““തുഞ്ചന്‍പറമ്പിലെ തത്തേ” എന്ന്‌ 


മുരളിയുടെ ആദ്യഗാനം (ട൦!ം) വളരെ കേമമായി 
തോന്നി. ബാക്കിയൊന്നും അതയ്ക്കു ഉയര്‍ന്നില്ല. 
സ്മാരകശിലയിലെ മാപ്പിളപ്പാട്ടു നന്നായിരുന്നെ 
ങ്കിലും അതിന്‌ വേണ്ട്രത മിഴിവു കിട്ടിയില്ല. 
പാട്ടുകാരന്‍െറ ശബ്ദം ഉപകരണങ്ങള്‍ക്കു മീതെ 
ഉയര്‍ന്നുകേട്ടില്ല. 

ഏപില്‍ 24, ഞായര്‍. 

പേര്രമ്പ 4 ന്‍െറ ജില്ലാ സമ്മേളനത്തില്‍ 
പ്രസംഗിച്ചു. പേരായമ്പ ടി.ബിയില്‍ വളരെനേരം 
കാത്തിരുന്നു. 8.15 നാണു യോഗം തുടങ്ങിയത്‌. 
മടങ്ങി എത്തിയപ്പോള്‍ 10.30 ആയി. 

ശശാങ്കന്‍െറ വീട്ടില്‍ പോയി കാപ്പി കുടിച്ചു. 


“സാമാന്യം വലിയ വീട്‌. അച്ഛനേയും അമ്മയേയും 


“ജനയുഗം വാരാന്ത്യപ്പതിപ്പിലെ ഒരു ലേഖനവും 


തിക്കോടിയന്‍െറ ലഭടേ ഉം നന്നായി മൂന്നു. 


ഏ്രപില്‍ 26, ചൊവ്വ. 

ഉണ്ണിയും ഗരരിയും കോട്ടയത്തുനിന്നു വിളിച്ചു. 
നാളെ വൈകുന്നേരം ഇവിടെ എത്തുമെന്നു 
വിശേഷമൊന്നുമില്ല. ആസ്‌പ്രതിയിലേക്കു പോയി. 

ഞാന്‍ ഇന്നെവിടെയും പോയില്ല. 

മദാം തീയതി തിരുവനന്തപുരം !505 
യോഗത്തിന്‍െറ വിവരം എം.പി-്രീധരന്‍ പറഞ്ഞു. 
കേശവന്‍െറ കാര്‍ഡും ഉണ്ടായിരുന്നു. 

ഏപില്‍ 27, ബുധന്‍. . : 

“വരള്‍ച്ചയുടെ പാഠങ്ങള്‍” എന്ന ഒരു ലേഖനം 
എഴുതി കളവംകോടം ബാലകൃഷ്ണന്‍ അയച്ചു 
കൊടുത്തു. ചേര്‍ത്തല കയര്‍ ഫാക്ടറി (Mats & 
Mattings 50060) യൂടെ രളുതള്ളബിലി സോവന്‍ 


കലാകരമുദി ഒട നവംബര്‍ 7, 3ടടട 


റോബ്സണ്‍ പോള്‍ വന്നിരുന്നു. മെയ്‌ Laud ] 
പരിപാടി നിശ്ചയിച്ചു. 

ഏ്രപില്‍ 28, വ്യാഴം. 

വൈകിട്ടു “കാര്യം നിസ്സാരം” എന്ന സിനിമ | 
കുണ്ടു. ചിരിക്കാന്‍ വകയുണ്ട്‌, ആ്രതമാത്ം. | ; 


വൈകിട്ടു ആസ്പ്രതിയില്‍ പോയി. ഡോ. 
ചന്ശ്രശേഖരന്‍ എന്നെ നന്നായി പരിശോധിച്ചു. ു 
കുഴപ്പമൊന്നുമില്ല എന്നു പറഞ്ഞു. സ്വല്പം തുക്കം 


മുറിയില്‍ കൊണ്ടുവന്നു കരിഞ്ഞു രാധ വിളിച്ചു i 
പറഞ്ഞു. ഉടനെ തൊടുഫുഴയ്ക്കു ഫോണ്‍ ബുദ: | 
ചെയ്തു. ലൈനില്ല. ഫോണോഗാം രാമന്‍കുട്ടിക്ഷു, 
അയച്ചു. വൈകിട്ടു കുട്ടികളേയും ഉണ്ണിയേയും 
കൊണ്ടു ആസ്പ്രതിയില്‍ പോയി. പിന്നീടു 
തൃശൂര്‍ ഇനാര്‍ദ്ദനനെ വിളിച്ചു വിവരം പറഞ്ഞു. 


“തുടരും 








രുടെ ആനുകൂല്യം പററുകയും 











A 


കടമ്മനിട്ടയും നമ്മളും ഇല്ലാതായാലും 


ടി; ഞ്ഞ 
| ഇ.എം.എസ്‌. 
കടമ്മനിട്ടക്കവിതയില്‍ തിരുത്തൊന്നുമില്ലേ? 


* Xoo 


സേം പിചാരിച്ചാല്‍ സര്‍ക്കാര്‍ പോകു 
മായിരുന്നെങ്കില്‍ എന്നേ അതു സാഭവിക്കുമാ 
യിരുന്നു. 
കെ. കരുണാകരന്‍. 
ഇനി. ക്ഷേത്രം ഹം 
കരുണ്ണാകരദിറയും റാവുവില്‍റയും നീക്കം. 


* + എ 


അറിവുളളവരെ അവഗണിച്ചതാണ്‌ 
ഹിന്ദുത്വത്തിനു പററിയ അപകടം. 
മന്ത്രി ആര്‍.ബാലകൃഷ്ണപിളള. 
ബാലകൃഷ്ണചിള്ളയ്ക്ക്‌ ഗ്രമ്പംഗം (പിപ്പയര്‍ 
ചെയ്തുകൊടുക്കാന്‍ ആരെയോ കിട്ടിയിഴുണ്ടല്ലോ. 


* * * 


മൂല്യരഹിതമായ മുതലാളിത്തത്തിന്‍െറ 
ഹൃദവയശുന്യതയ്ക്കെതിരേ ഹൃദയബന്ധ 
ങ്ങളുടെ വിശുദ്ധിയെ ആയുധമാക്കിയ കവി 
യാണ്‌ മഹാകവി ഇടശ്ശേരി. : 
ബി.രാജീവന്‍. 
. പുരോഗമന കലാസാഹിതിയില്‍ ഇടശ്ശേരിക്കും 
കിട്ടിയോ മെമ്പര്‍ഷിച്ച്‌. 


* * ന 


(൮൮യനാട്‌ ജില്ലാ പൊലീസ്‌ സൃപണ്ടിന്‍െറ . 


dias ciao ജീപ്പില്‍ തേക്കുമരം കടത്തി. 
വാര്‍ത്ത. 
അത്‌ മുരളിക്കായിരിക്കും. 


ന ൪ ഷു 


മുദ്യലോബിയെ കുററം പറയുകയും അവ 
ചെയ്യുന്ന 
1രാഷ്രടീയക്കാരാണ്‌ കേരളത്തിലുളളത്‌ . മദ്യ 
[ലോബിയുടെ സഹായം കൈപ്പററാത്ത ഏതെ 
ങ്കിലും ജന്റപതിനിധിയുണ്ടോ? 
ed . എക്‌സൈസ്‌ മന്ത്രി 
എം.ആര്‍. രഹമുചന്ഗ്രബാല്‍. 
saponin J 


ടം 


'ദര്യ സന്ദേശം വരും 


നെടുമ്പാശ്ശേരിയില്‍ കരുണാകരന്‍ 
പോയി കല്ലിട്ടു. ഓന്‍ കല്ലിടുകയല്ലാതെ 
എന്തെങ്കിലും അവിടെ നടക്കാ? ഇതൊക്കെ 
കേന്ദ്രത്തിന്‍െറ വകുപ്പാ- കേന്ദ്രത്തിലെ 
മന്ത്രിമാരെക്കൊണ്ട്‌ വേണ്ടേ കല്ലിടീക്കുന്നത്‌ , 
ഞാന്‍ കല്ലിടുമെന്നു കരുണാകരനങ്ങ്‌ പറ 


- ഞ്ഞാല്‍ പിന്നെ രക്ഷയുണ്ടോ? എഴുതി 


SR ഓന്‍െറ കാലത്തിത്‌ നടക്കൂല. 
ഇ.കെ. നായനാര്‍. 


സോഷ്യലിസ്റ്‌ റിയലിസം പുതിയ തീതിയില്‍ - 
മലയാളത്തില്‍ അപ്ളൈ യം | 


തായന്ാര്‍. 
* ഇ + 


വെള്ളിത്തിരയില്‍ തിളങ്ങിനിന്ന്‌ കാലത്ത്‌ ' 
എല്‍.എല്‍.ബി വിദ്യാര്‍ത്ഥിയും കോളേജ്‌ 
യൂണിയന്‍ ചേര്‍മാനുമൊക്കെ ആയി വാര്‍ത്ത 
സൃഷ്ടിച്ച സുകുമാരന്‍ ഇപ്പോള്‍ എം.ജി 
സര്‍വകലാശാലയില്‍ എല്‍ .എല്‍.എം.വി 
ദ്യാര്‍ത്ഥിയാണ്‌ .. 
വാര്‍ത്ത. 
എല്‍.എല്‍.എം പാസ്റ്റായിട്ടായിരിക്കും സ്പുകു 
മാരദെറെ കല്യാണം. 


ന * Bas 


വള്ളംത്താള്‍ ;പചരിപ്പിച്ച വിശ്വസാഹോ 
തലമുറകള്‍ക്ക്‌ 





മാതൃകയാവണം. 
ഗവര്‍ണ്ണര്‍ ബി. രാച്ചയ്യ 

വള്ളത്തോള്‍ കവിതയില്‍ അഗാധ പണ്ഡിത 
നാണല്ലോ രാച്ചയ്യ. 


* സ്‌ eg 


ഇനത്തെ നിലപാടുമായി മുസ്‌ലിം ലീഗ്‌ 
ഐക്യജുനാധിപത്യ മുന്നണിയില്‍'തുടര്‍ന്നാല്‍ 
ഞാന്‍ യു.ഡി.എഫ്‌ ടിക്കററില്‍ പാര്‍ലമെന്‍റി, 
ലേക്ക്‌ ലാ: 


സുലൈമാന്‍ സേഠ്‌... 


“യമ്മ ചേര്‍മാനായുള്ള ആലപ്പുഴ 


ഥ്‌ 
സേഠിന്‌ തമാശ പറയാനും അറിയാം, ഇല്ലേ? 


i Bid * . Bi 
എഹിക്കും ഗരിയമ്മയ്ക്കും ഇത്‌ പീഡന 
കാലം. ന 
ബി.വിജുയകമാര്‍ എം.എല്‍.എ. | : 
ഗാരിയമ്മയുടെ വീട്ടില്‍ പച്ചക്കറി വാങ്ങി! 


ഒക്കാണ്ടക്കൊടുക്കാനുള്ള ചാന്‍സൊന്തും കിട്ടില്ല ..: 


വിജയകുമാറേ. 
ന ന - ൯ 


മുമ്പിലും . പിമ്പിലുമുളള ജനങ്ങളെ 
നോക്കാന്‍ കഴിയാത്ത രാഷ്ര്ടീയ നേതാ 


. ക്കന്മാരാണ്‌ ഇന്ന്‌ നമ്മുടെ നാട്‌ ഭരിക്കുന്നത്‌. 


സുകുമാര്‍ അഴീക്കോട്‌, 
കലക്ക്‌ .... (പസംഗംകൊണ്ട്‌ കലക്ക്‌. 


ന ന ന്‌ 


(൫രണവും സമരവും എന്ന സമീപനത്തോട്‌ 
കോണ്‍ഗ്രസ്സിനു യോജിപ്പില്ല. 
വയലാര്‍ രവി. 
കുഞ്ഞാലിക്കുട്ടിയോട്‌ വേണ്ട കളി. 


id Ww ad 


യ്യുദ്ധത്തടവുകാര്‍ക്കു ലഭിക്കുന്ന സാമാന്യ 
നീതിപോലും ഞങ്ങള്‍ക്കു കിട്ടുന്നില്ല. 

തിരുത്തല്‍വാദി ഷാനവാസ്‌. 

വല്ല ഗള്‍ഫിലും പോകാന്‍ നോക്ക്‌ ഷാനവാസേ. 


x സ്‌ ന 


ലാഹിനമേരിക്കയില്‍ ഫിഡല്‍ കാസ്ട്രോ 
നടപ്പാക്കിയ രീതിയില്‍ ഇന്ത്യയിലും എല്ലാ 
കമ്മ്യൂണിസ്ററ്‌ സോഷ്യലിസ്ററു കക്ഷിക്‌ 
ളുടെയും ഐക്യവേദി ഉണ്ടാക്കണം. 
എം.വി.രാഘവന്‍. 
ഇവിടത്തെ കാസ്മ്രടാ രാഫ്മനായിരിക്കും. 


ന. SW ™* 
ഗ്രതാഗത വകുപ്പിന്‍െറ [പവര്‍ത്തനങ്ങള്‍ 
അത്യാധുനികവല്‍ക്കരിക്കും. 
മ്രന്തി ആര്‍.ബാലകൃഷ്ണപിളള്‍. 


കെ.എസ്‌.ആരി.ടി.സ്പിയുടെ ബസ്സുകളില്‍ മഴ 
പെയ്യുകയാണ്‌. 


യ * + 


നെടുവംശ്േേരിയില്‍ വിമാനത്താവളം 


നിര്‍മ്മിക്കാന്‍ രൂപവല്‍ക്കരിച്ച സൊസൈററിക്ക്‌ 


'നല്‍കിയതുപോലുളള അധികാരങ്ങള്‍ ഗരി 
ജില്ലാ 
സ്വാശ്രയ സമിതിക്കും നല്‍കാവുന്നതാണ്‌ . 1 
മുഖ്യമന്തി , 
കെ.കരുണാകരന്‍. 
ഗാതിയമ്മയെ നശിപ്പിച്ച അട്ങുകയുള്ളു ഇ 
ഛകരുണാമകരല്‍. 


Printed, Published and Edited by. 9. Jayachandran Nair on behalf of Kala Kaumudi Publications [Pvt] Ltd., 
at the Kala Kaumudi Press, Thiruvananthapuram. 











